ക 


Regn . No . KERBIL / 2012 / 45073 

- dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNN 


കകള 


കാർ 


രള സർക്ക 
WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 | 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 നവംബർ 15 
15th November 2016 

1192 തുലാം 30 
30th Thulam 1192 
1938 കാർത്തികം 24 
24th Karthika 1938 


45 


Vol . V 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Animal Husbandry Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ബി2 - 741/ 2016. 

2016 ഒക്ടോബർ 17. 
- ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിസരത്ത് നിലവിലുള്ള 
കേടുവന്നതും പഴകിയതുമായ ഈസ് വെസ്റ്റ് കെട്ടിടങ്ങൾ 
2 എണ്ണം പൊളിച്ചു മാറ്റി ലേലത്തിൽ വിൽക്കുന്ന തി നായി 
ദർഘാസ്/ ലേലപരസ്യം നടത്തുന്നതിനും അതിനോടൊപ്പം കട്ടേഷൻ 
സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു . താൽപര്യമുള്ളവർ 
- 5, 990 നിരതദ്രവ്യം ഓഫീസിൽ അടച്ച് സീൽ ചെയ്ത കവറിൽ 
പ്രൊഡക്ഷൻ മാനേജർ, സെൻട്രൽ ഹാച്ചറി, ചെങ്ങന്നൂർ എന്ന 
വിലാസത്തിൽ ലേലം/ ടെൻഡർ സമർപ്പിക്കാവുന്നതാണ്. ലേലം/ 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന സമയം 18 - 11 -2016 രാവിലെ 
11 മണിവരെയാണ്. ദർഘാസ്/ ടെണ്ടർ സമർപ്പിക്കുന്നവർ - 5,990 
അടച്ച രസീതു കൂടി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ അന്നേ 
ദിവസം രാവിലെ 11. 30 - ന് തന്നെ പരസ്യലേലവും നടത്തുന്ന 
തായിരിക്കും. പരസ്യലേലത്തിനുശേഷം ലഭ്യമാക്കിയിട്ടുള്ള സീൽ 
ചെയ്ത ദർഘാസുകൾ പ്രസ്തുത സമയത്ത് ഹാജരുള്ള 
ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതും 
ഏറ്റവും കൂടിയ തുക ലേലം ചെയ്ത ( ലേലം/ ദർഘാസ്) ആളുടെ 
പേരിൽ ലേലം/ ദർഘാസ് താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
പിന്നീട് മൃഗ സം രക്ഷണവകുപ്പ് ഡയറക്ടറുടെ അന്തിമ 
തീരുമാനത്തിന് വിധേയമായി ഉറപ്പിച്ചുകൊടുക്കുന്നതുമായിരിക്കും. 
ടിയാൻ ലേല / ടെണ്ടർ തുകയുടെ പകുതി ഉടനെ അടവാക്കേണ്ട 
തുമാണ്. ലേലം ഉറപ്പിച്ചത് സംബന്ധിച്ച അറിയിപ്പ് രേഖാമൂലം 


ലഭിച്ച് 7 ദിവസത്തിനകം നിലവിലുള്ള നിരക്കിൽ ലേലത്തുകയുടെ 
5 ശതമാനം വിൽപ്പന നികുതി ( റ്റി . ഡി . എസ്.) ഉൾപ്പെടെ 
മുഴുവൻ തുകയും ഓഫീസിൽ അടവാക്കി സ്വന്തം ചെലവിൽ 
കെട്ടിടം പൊളിച്ച് നീക്കം ചെയ്യേണ്ട തു മാ ണ്. ഇതിൽ 
വീഴ്ചവരുത്തുന്നപക്ഷം കെട്ടിവച്ച സംഖ്യ സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും കെട്ടിടങ്ങൾ പുനർലേലം ചെയ്യുന്നതു 
മായിരിക്കും. ലേലം ഉറപ്പിച്ച ആളുടേതൊഴികെയുള്ള നിരതദ്രവ്യം 
ലേലം കഴിഞ്ഞാലുടനെ തിരിച്ചു നൽകുന്നതുമായിരിക്കും. 
പ്രത്യേക കാര ണ മൊന്നും കാണിക്കാതെ ലേലം മാറ്റി 
വയ്ക്കുന്നതിനോ റദ്ദ് ചെയ്യുന്നതിനോ ലേലത്തീയതിയിൽ മാറ്റം 
വരു ത്തു ന്ന തിനോ ലേലം നട ത്തുന്ന ഉദ്യോ ഗ സ്ഥന് 
അധികാരമു ണ്ടാ യി രിക്കുന്നതാണ്. നിശ്ചയിക്കപ്പെട്ട ലേല 
തീ യ തികൾ ഏതെങ്കിലും കാര ണ ത്താൽ അവ ധി യായി 
പ്രഖ്യാപിച്ചാൽ ലേലം അടുത്ത പ്രവർത്തി ദിവസം അതേ 
സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. ലേലത്തിൽ 
പങ്കെടുക്കു ന്ന വർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 
തിരിച്ചറിയൽ കാർഡ്/ ഡവിംഗ് ലൈസൻസ്/ പാസ്പോർട്ട്/ 
റേഷൻകാർഡ് ഇവയിൽ ഏതെങ്കിലും ഹാജരാക്കേണ്ടതാണ്. 
സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിയമ വ്യവസ്ഥകളും ഈ 
ലേല ത്തിനും ബാധകമാണ്. ലേലത്ത് സംബന്ധിക്കുന്ന 
വിവ ര ങ്ങൾ അറിയാൻ താൽപര്യ മു ള്ള വർക്ക് പ്രവർത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


പ്രൊഡക്ഷൻമാനേജരുടെ 
കാര്യാലയം, സെൻട്രൽ ഹാച്ചറി, 
ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
പ്രൊഡക്ഷൻ മാനേജർ. 


13 


